Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12/12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th March 2012 

2012 മാർച്ച് 13 
23rd Phalguna 1933 
1933 ഫാൽഗുനം23 


11 


നമ്പർ 


PART III 
Education Department 


വിജ്ഞാപനം 


- ( 2) 


( 1) 


.11/1603/ 2012 . 


2012 ഫെബ്രുവരി 


നമ്പർ റ്റി. എക്സ് 


. 11 / 1436/2012. 


നമ്പർ റ്റി.എക്സ് 
15 . 


2012 ഫെബ്രുവരി 


15 . 


ble 


- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2000 നവംബർ 
മാസത്തിൽ നടത്തിയ ടെക്സ്റ്റയിൽ ടെക്നോളജി ഡിപ്ളോമാ 
പരീക്ഷയിൽ കണ്ണൂർ സർക്കാർ പോളിടെക്നിക്കൽ കോളേ 
ജിൽ നിന്നും 974344 രജി സ്റ്റർ നമ്പർ പ്രകാരം പാ യ 
ശ്രീ മാൻ ലിജീഷ്, കെ . എ . എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ളോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോ യിരിക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2 002 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ മെക്കാനിക്കൽഎഞ്ചിനീയറിംഗ് ഡിപ്ളോമാ 
പരീക്ഷയിൽ തിരൂർ എസ്. എസ്. എം . പോളിടെക്നിക്കൽ 
കോളേജിൽ നിന്നും991895 രജിസ്റ്റർ നമ്പർ പ്രകാരം പാ യ 
ശ്രീമാൻ അഭിലാഷ്, ബി. എന്ന ആൾക്ക് നൽകിയ ഡിപ്ളോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയ 
ച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു മാസത്തിന 
കം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം അറിയി 
ക്കേതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു മാസത്തിന 
കം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം അറിയി 
ക്കേതാണ്. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
- ജോയിന്റ് കൺട്രോളർ. 


30 


KERALA GAZETTE 


[PART III 


Money Order. 


SHORT TENDER NOTICE 


കാസർഗോഡ് സർക്കാർ പോളിടെക്നിക് കോളേജിലെ 
2011 - 12 വർഷ ത്തെ മാഗസിൻ പ്രിന്റ് ചെയ്യു ന്ന തിന് 
മത്സരാധിഷ്ഠിത ടെറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


No. D -92/ 2012. 

10th February 2012 . 
Sealed competitive tenders are invited for 
the Printing of College Magazine 2011 - 12 to Government 
Polytechnic College , Kasaragod. 

Estimate Amount - 26,800 
EMD - 1 %. 


26, 800 


അടങ്കൽ തുക 
നിരതദ്രവ്യം - 1 % 


-മുദ്രവച്ച ടെ റു കൾ ഈ ഓഫീസിൽ ലഭി ക്കേ 
അവസാന തീയതി 30 - 3 - 2012 - ന് രാവിലെ 11 മണി. അന്നു 
തന്നെ ഉച്ചക്കു ശേഷം 2 മണിക്ക് ടെ റൂ കൾ തുറ ക്കു ന്ന 
താ യി രിക്കും. ടെർ അടക്കം ചെയ്ത മുദ്രവച്ച കവറി നു 
മു ക ളിൽ “ ടെർ നമ്പർ 2 / 11 - 12 എന്നെ ഴു തിയിരി ക്ക ണം . 
വൈകിക്കിട്ടുന്ന ടെ റു കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല . 


The tenders should be superscribed “ Tender 
No. 02 /11 - 12 for the Printing of College Magazine 2011 -12 
and addressed to the Principal, Government Polytechnic 
College , Kasaragod , P. O . Periya-671 316 . The last 
date for receipt of tender is on 30 - 3 -2012 at 11 a.m . 
The tenders will be opened at 2 p . m . on the same day 
in the presence of such tenderers or their authorized 
representatives who may present at that time. 

Intending tenderers may on application to the 
Principal, Government Polytechnic College , Kasaragod, 
P . 0 . Periya - 671 316 may obtain the requisite tender 
forms on which tenders should be submitted . Application 
for the tender forms should be accompanied by a cash 
remittance of ` 312 which is the price fixed for the tender 
form . The tender forms are not transferable . The sale of 
the tender forms will be closed at 3 p .m . on 29 - 3 - 2012 . 
Cheques, drafts, postal orders, etc. will not be accepted 
towards the cost of tender forms, nor the forms will be 
sent by V . P.P . Duplicate tender forms if required will be 
issued at a cost of 156 per copy. 

Those who require the tender forms by post have to 
sent a self addressed stamped for 32 envelop of size 
30 x12 c . m . after remitting the cost of tender form by 


- ടെർ ഫോറം ത പാൽമാർഗ്ഗം ആ വ ശ്യ മു ള്ള വർ 
പിൻസിപ്പാൾ, ഗവൺമെന്റ് പോളി ടെക്നിക്ക് കോളേജ്, 
കാസറഗോഡ്, പി. ഒ. പെരിയ , പിൻ - 671 316 എന്ന വിലാസ 
ത്തിൽ 312 മണിയോർഡർ അയച്ച്, 32 സ്റ്റാമ്പൊട്ടിച്ച് 
സ്വന്തം മേൽവിലാസമെഴുതിയ കവർ സഹിതം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ടെർ ഫോറം ആവ 
ശ്യമുള്ളവർ ഒരു കോപ്പിക്ക് 156 കൂടു തൽ അയയ്ക്കേ 
താണ്. 29 -3 - 2012 - ന് വൈകിട്ട് 3 മണിക്ക് ടെർ വിൽപ്പന 
അ വ സാ നി ക്കു ന്ന താ ണ് . ടെർ ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യ പ്പെ ടാ വു ന്ന ത ല്ല . ടെർ ഫോറങ്ങൾക്ക് അടച്ച തുക 
യാതൊരു കാരണ വശാലും മടക്കി കൊടുക്കു ന്നതല്ല. പേ 
ാസ്റ്റൽ ഓർഡറുകൾ, ഡാഫുകൾ, ചെക്കുകൾ മുതലായവ 
സ്വീകരിക്കുന്നതല്ല . 


Govt. Polytechnic College, 


(Sd.) 


